14th JULY 2020] 


COMMISSIONERATE OF LAND REVENUE 


5297 


L. A.Notifications and Declarations 


PATHANAMTHITTA DISTRICT 


ഫോറം നമ്പർ 7 


[ ചട്ടം 18 (1), നിയമം 11 (1) കാണുക) 

വിജ്ഞാപനം 
നമ്പർ ബി -1602117. 

2020 ജൂൺ 4. 
2013 - ലെ ഭൂമി ഏറ്റെടുക്കൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കും പുനരധിവാസത്തിനും പുനഃസ്ഥാപന 
ത്തിനുമുള്ള അവകാശ ആക്ടം ചട്ടങ്ങളും അനുസരിച്ച് ഭൂമി പൊന്നുംവിലയ്ക്ക് എടുക്കുന്നതിനുവേണ്ടി ജില്ലാകളക്ടറുടെ 
ചുമതലകൾ നിർവ്വഹിക്കുന്നതിന് 4-12-2015 - ലെ ജി. ഒ. (ആർറ്റി.) 649/2015 / RD ഉത്തരവ് പ്രകാരം കേരള ഗവൺമെന്റ് പത്തനംതിട്ട 
പൊന്നുംവില (എൽ.എ.) സ്പെഷ്യൽ തഹശീൽദാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതിനാലും, 

(പ്രസ്തുത പൊന്നുംവില നടപടികളുടെ ഭാഗമായി പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനും വേണ്ടി ഗവൺമെന്റ് 
പത്തനംതിട്ട ലാൻഡ് അക്വിസിഷൻ ഡെപ്യൂട്ടി കളക്ടറെ നിയമിച്ചിരിക്കുന്നതിനാലും; 

ഇതോടൊപ്പമുള്ള പട്ടികയിൽ പറയുന്ന ഭൂമി ഒരു പൊതു ആവശ്യത്തിന്, അതായത്, കോയിപ്രം വില്ലേജിൽ വാട്ടർ 
ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഭൂമി ആവശ്യമുണ്ടെന്നോ, ആവശ്യമുണ്ടാകാൻ ഇടയുണ്ടെന്നോ ഗവൺമെന്റിന് 
ബോധ്യപ്പെട്ടിരിക്കുന്നതിനാലും; 

ഇപ്പോൾ, തന്മൂലം, ബന്ധപ്പെട്ട എല്ലാവർക്കും 2013- ലെ പുനരധിവാസത്തിനും പുനഃസ്ഥാപനത്തിനുമുള്ള അവകാശ ആകും 
ചട്ടങ്ങളും 11 (1) പ്രകാരമുള്ള വകുപ്പിലെ വ്യവസ്ഥകൾക്കനുസൃതമായി ഇക്കാര്യത്തിലുള്ള അറിയിപ്പ് ഇതിനാൽ നൽകുകയും 
ചെയ്യുന്നു . 

ഇക്കാര്യത്തിൽ താല്പര്യമുള്ള കക്ഷികൾക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് 15 ദിവസത്തിനുള്ളിൽ അവരുടെ തടസ്സങ്ങൾ 
എഴുതിയ പ്രസ്താവന ലാൻഡ് അക്വിസിഷൻ സ്പെഷ്യൽ തഹശീൽദാർ , പത്തനംതിട്ട മുമ്പാകെ സമർപ്പിക്കാവുന്നതാണ്. നിശ്ചിത 
തീയതിയ്ക്കുശേഷം ലഭിക്കുന്ന ആക്ഷേപങ്ങളും പ്രസ്താവനകളും പൊന്നുംവില നടപടികൾക്ക് എതിരെ ഉള്ള തടസ്സവാദങ്ങൾ 
എന്താണെന്ന് വ്യക്തമായി വിശദീകരിക്കാത്ത ആക്ഷേപങ്ങളും മൊത്തത്തിൽ നിരസിക്കപ്പെടുന്നതാണ്. 

സാമൂഹ്യ പ്രത്യാഘാത പഠനത്തിന്റെ സംക്ഷിപ്തം താഴെ പ്രതിപാദിക്കുന്നു. ആയത് ജില്ലാ കളക്ടറുടെഔദ്യോഗിക വെബ് 
സൈറ്റിൽ ലഭ്യമാണ്. 


പട്ടിക 


ജില്ല പത്തനംതിട്ട. 


താലൂക്ക് തിരുവല്ല. 


വില്ലേജ് കോയിപ്രം ( ഗ്രാമം). 


(ഉദ്ദേശ വിസ്തീർണ്ണമാണ് നൽകിയിരിക്കുന്നത്) 


ബ്ലോക്ക് 


വിവരണം 


| കമ 
നമ്പർ 


സർ 
നമ്പർ 


21 


53 1 


പുരയിടം 


1,4164 


വിസ്തീർണ്ണം 

ഏത് 

വസ്തു ഉടമസ്ഥൻ വസ്തു ഉടമസ്ഥന്റെ 
ആവശ്യത്തിന് മാറി താമസിക്കുന്ന 

വിവരം 
തിനുള്ളകാരണം 

ജോസ് എബ്രഹാം 
s / o കുര്യാക്കോസ് 
വി . ജെ . കുര്യൻ 
പന്നിക്കോട്ട് ഹൗസ് 

പുറമറ്റം 
ഉമ്മൻ ഓലശ്ശേരിയിൽ 
കവുങ്ങുംപയാർ 

പുറമറ്റം 
0.06365 

ഷാബു ജോർജ്ജ് 
ആൻസി സാമുവൽ 

ഗ്രസ് കോട്ടേജ് 
കുനിയമുത്തൂർ 
കോയമ്പത്തൂർ 


2 


21 


5212 


പുരയിടം 


0.0186 


21 


52-12-2 


പുരയിടം 


ന 


ജലശുദ്ധീകരണപ്ലാന്റ്നിർമ്മാണത്തിന് 


4 


22 


455/19 


പുരയിടം 


0.12140 


ബൈജു എ . ചാക്കോ 
ആലുംമൂട്ടിൽ 
പന്നിപയാർ 
കോയിപ്രം 


ആകെ 1,6196 ഹെക്ടർ 


563 


14th JULY 2020] 


COMMISSIONERATE OF LAND REVENUE 


5298 


സാമൂഹ്യ പ്രത്യാഘാത പഠന 

ാനത്തിന്റെ സംക്ഷിപ്തം 


പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല താലൂക്കിൽ കോയിപ്രം വില്ലേജിൽ സ്ഥാപിക്കുന്ന ജലശുദ്ധീകരണ പ്ലാന്റ് ജില്ലയിലെ 
കോയിപ്രം, തോട്ടപ്പുഴശ്ശേരി, എഴുമറ്റൂർ, പുറമറ്റം , കല്ലൂപ്പാറ, കുന്നന്താനം എന്നീ പഞ്ചായത്തുകളിൽ ശുദ്ധജലം വിതരണം 
ഉറപ്പാക്കുന്നതിന് സാധിക്കുകയും നിലവിൽ തിരഞ്ഞെടുത്ത ഭൂമി പദ്ധതിയ്ക്ക് അനുയോജ്യമാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 
ആയതിനാൽ LARR Act 2013 പ്രകാരം ടി ഭൂമി ഏറ്റെടുക്കാവുന്നതാണ്. 


താലൂക്ക്ഓഫീസ്, 
പത്തനംതിട്ട . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 
സ്പെഷ്യൽ തഹശീൽദാർ, 
എൽ. എ . ( ജനറൽ), 


KANNUR DISTRICT 


NOTIFICATION 


UNDER SECTION 9 (2 ) OF THE 


KERALA SURVEY AND BOUNDARIES ACT, 1961 


Ref. 925499. 

26th May 2020. 
The subjoined statements is an extract from the Survey field Register giving particulars of the lands registered and 
surveyed in your name of concerned . Appeal, if any against the survey should be presented within three months from the 
date of publication of this notice to the office in -charge of the suvey whose quarters are at Thalassery . 

Field maps may be obtained an application and payment of the fees prescribed from time to time. 
Name of Transfer — Land transferred to Culture Department for erecting a statue of Dr. Hermen Gundert. 


Award No.-G. O. Ms. No. 146 / 99/RD dated 21-4-1999 of Government of Kerala , 


SCHEDULE 


District - Kannur . 


Taluk — Thalassery. 


Municipality — Thalassery. 
T. S. No. 166 , Ward 5 , Block 10 . 


(As per Revenue Accounts as per Surveyed ) 


Intial Survey/ Re.survey/ 

Revision Survey 


As per Revenue Records 


As Now Surveyed 


Remarks 


Survey 
Field No. 


Sub Division 

No. 


Survey 
Field No. 


Sub Division 

No. 


Area in 
Hector 


Area in 
Hector 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5) 


( 6 ) 


166 


1 


2.9058 


166 


2.9017 


.. 


.. 


166 


4 


0.0041 


Taluk Office , 
Thalassery. 


( Sd. ) 
Tahsildar. 


564 


